Reg. No. KL/ TV (N )/12 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. Xxvii) Trivandrum , Monday 


22nd March 1982 

No. 222 
1st Chaithra 1904 ( Saka ) 


പ്രഖ്യാപനം. 
No. L. Dis. 9275/82/LRC. 

15th March 1982 . 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21-9. ആക്ററ്) 
19 -ാം വകുപ്പ് 4 -ാം ഉപവകുപ്പു (പകാരം ജില്ലാ കളക്ററർ തൻ 5-6-1980-3. 
തീയതിയിലെ LA1/92487179-ാം നമ്പർ നടപടിയിൽ പ്രസ്തുത സംഗതിയുടെ 
" അടിയന്തിര സ്ഥിതി പരിഗണിച്ച്, മേൽപ്പടി ആക്ററ് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിരിക്കുന്ന ഭൂമിക്ക് ബാധകമല്ലെന്ന് 
നിർദ്ദേശിക്കുകയാലും ; 

(പ്രസ്തുത ഭൂമി ഒരു പൊതുകാര്യത്തിനായി വിലയ്ക്കെടുക്കേണ 
താണന്ന്റവന്യൂ ബോർഡിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

റവന്യൂ ബോർഡ്താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 0.5342 ഹെക്ടർ 
വിസ്തീർണ്ണമുളളതുമായ ഭൂമി അത് അ തതന്നെയോ. അതിൽ അൽപ്പം 
കൂടുതലോ കുറവോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതുക്കാര്യത്തിന 
അതായത് കല്ലട ഇറിഗേഷൻ ( പാജക്ടിന് ആവശ്യമുണ്ടെന്ന് ആക്ററ് 6 . 
വകുപ്പു പ്രകാരം ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടു 
ക്കുന്നതിനുളള ഉത്തരവ 

സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം 
പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ I തെൻമല എന്ന് ആളോട് 
നിർദ° ശിക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് 1 -ാം ഉപവകുപ്പിൽ 
പറഞ്ഞിട്ടുള്ള നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു 
ദിവസം കഴിഞ്ഞാൽ കളക്ടർക്ക് ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നും 
കൂടി ആക്ററ് 19-ാം വകുപ്പ് (1 ) 9. ഉപവകുപ്പു പ്രകാരം ജില്ലാ കളക്ടർ 
നിർദ ° ദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥല ത്തിന്റെ പ്ലാൻ പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ ( 
തെൻമല എന്ന ആളുടെആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് സമയത്ത 
എപ്പോഴെങ്കിലും അതു പരിശോധിക്കുകയും ചെയ്യാം. 

33/946/ B . 


E - 


2 


SCHEDULE 
District - Quilon . 

Taluk - Pathanapuram . 
Villaye - Eroor. 

( The extent given is approximate) 
Sl. No. Sy. No. Description 

Extent in 

Hectare 
822/1/1 Dry 

0.1619 
822/1/5 Now Dry 

0.0405 
3 822/1/6 Wet 

0.3318 


1 


Total 


0.5342 


(Sd.) 

Secretary , 
Board of Revenue . 


NOTICE 


UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION ACT, 1961 

(Act 21 OF 1962 ) 
C. 338/82 . 

18th March 1982 . 
Notice is hereby given that the Goverament intend to fake possession 
of the lands mentioned in the list below , which are required for a public 
purpose under the Kerala Land Acquisition Act, 1961 (Act 21 of 1962) . 
All persons interested in the lands are required to appear in person or by 
authorised .gent on the date , and place noted below and to state/put in 
a statement in writing signedby themselves or their agents showing the nature 

of their respective interests in the lands and the amount and particulars of 
- their claim to compensation for such interests in the lands and their 

objections, if any, to the measurements made under section 8 of the Act. 
Note : --If the persons interested refuse to make a claim to compensation or 

omit without sufficient reasons, to make such claim , the amount ! 
be a varded by the Court, in the event of a reference being inade 
to it on application made by them shall in no case xced the 

amount awarded by the Collector under section 11 of the Act. 
m504 9D052comm lolasjm en mu n100 noworo 15233m3 , 1961-GJ GA 099 
muºmebody" armo " ( 1962-681 21-) . ( 90 °00 ) (n.1990 603 60130 
കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ സർക്കാരു 
8 °Ccuolanmaumu mlm203 cməşimu merawTolosymj. Lajmuam 
കൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത ഏജന്റു 
മൂലമോ താഴെ പറയുന്ന wmlwlesso mºlecomando 20520 ) 3.9 % ) , 


3 


അന 


ഭൂമിയിൽ 

അവരോരോരുത്തർക്കുമുള്ള അവകാശബന്ധങ്ങളുടെ സ്വഭാവവും 
ഭൂമിയിൽ അങ്ങനെയുളള 

അവകാശബന്ധങ്ങൾ സംബന്ധിച്ചിടത്തോളം 
നഷ്ട പ്രതിഫലത്തിന് 

അവർക്കുളള തേർച്ചയുടെതുകയും വിവരങ്ങളും 
ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവുസംബന്ധിച്ച് വല്ല 
ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് പ്രസ്താവന 
ചെയ്യുകയും, 

അവരോ അവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു 
സ്റേറററുമെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട 

ആവശ്യ 
പ്പെടുന്നു . 
കുറിപ്പ് അവകാശബന്ധമുളളവർ നഷ9 s| പ്രതിഫലത്തിന് തേർച്ചചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
തേർച്ചചെയ്യാൻ വീഴ്ചചെയ്യുകയോചെയ്യുന്നപക്ഷം അവരുടെഅപേ 
ക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് അയക്കുന്ന സംഗതിയിൽ 

കോടതി വിധിച്ചുകൊടുക്കേണ്ട തുക യാതൊരു സംഗതിയിലും 
ആക്റ് 11 -ാം വകുപ്പു പ്രകാരം. കളക°ടർ വിധിച്ചുകൊടുക്കുന്ന 

തുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 
Date, and place of appearance:-On 24th March 1982 before the 
Special Tahsildar (L. A.), KIP No. I, Thenmala. 

PARTICULARS OF LANDS 
District. - Quilon . 

Taluk. - Pathanapuram. 
Village.--Eroor. 
Sy. No. Descriplion 

Extent 

Ares Sqm . 
822/1/1 Dry 

16 19 
822/115 Now Dry 

04 05 
822116 Wet 

33 18 


Total 


53 42 


Parappar, 
Thenmala . 


( Sd.) 
Special Tahsildar. 
( Land Acquisition ) 

h ". I. P. No. 1. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT TRESS, 

TRIVANDRUM , 1982. 


Reg . No. KLIIV ( N )/12 


vernment of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


1 


22nd March 1982 


Vol XXVII ] Trivandrum , Monday, 


[No. 223 


1st Chaithra 1904 


GOVERNMENT OF KERALA 

Abstract 
KERALA PUBLIC SERVICE COMMISSION (COMPOSITION AND CONDITIONS 
OF SERVICE OF MEMBERS AND STAFF) REGULATIONS, 

1957 — AMENDM -NT ISSUED 


GENERAL ADMINISTRATION (SERVICES- D ) DEPARTMENT 
G.O. ( P ) No. 77/82.GAD . Dated , Trivandrum , 22nd March 1982. 


NOTIFICATION 


S. R. O.No. 406 /82. - In exercise of the powers conferred by article 318 
of the Constitution of India , the Government of Kerala hereby makes the 
following regulations further to amend the Kerala Public Service Commission 
(Composition and Conditions of Service of Members and Staff ) Regulations. 
1957 namely : 

REGULATIONS 
1. (1) These Regulations may be called the Kerala Public Service 
Commission (Composition and Conditions of Service ofMembers and Staff ) 
Amendment Regulations, 1982. 

(2 ) They shall come into forcc at once. 
33/947/MC. 


2. In the Kerala Public Service Comunission (Composition and Condi 
tionsof Service ofMembers and Staff ) Regulatious, 1957, in Regulations 3, for 
the word " eight” the word " nine" shall be substituted . 


By order of the Governor, 
M.S. K. RAMASWAMY, 

Special Secrelary . 


Explanatory Note 
( This note is not a part of the notification but is to indicate its general 
purport). 

Government have decided to enhance the number ofmembers from eight 
to nine excluding the Chairman to cope up with the increased work load and 
to amend the Kerala Public Service Commission ( Composition and Condi 
tions of Service of Members and Staff), Regulations, 1957 accordingly. 

The above notification seeks to achieve the above object. 


TINTED AND i ULLISITED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1982 


Reg . No. KL / T (N ) / 12 


Governmch : Kerala 

1902 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


22ndMarch 1992 


Vol. XXVII] Trivandrum , Monday , 


[No. 227 


1st Chaithra 1904 


GOVERNMENT OF KERALA 
General Administration (Special- B ) Department 

NOTIFICATION 


GO. (MS) No. 81/82 /GAD. Dated, Trivandrum , 22nd March 1982 . 

The Governor of Kerala has been pleased to appoint 
Sri R. S. Ramakrishnan , Advocate , Palghatas Member, Kerala 
Public Service Commission . 

The above appointment will be on the usual salary for a term 
of six years or till he attains the age of 62 whichever is earlier. 


By order of the Governor, 


M. S. K. RAMASWAMY, 
Special Secretary (GAD ). 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1982. 
33 /961/MC. 


Reg . No. KL /TV (N )/ 12 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII] Trivandrum , Monday , 


22nd March 1982 

[No. 224 
1st Chaichra 1904 (Saka ) 


GOVERNMENT OF KERALA 


Public Works ( D ) Department 


NOTIFICATION 


No. 3220 /D1/82/PWD . 

Dated , Trivandrum , 18th March 1982 . 
S.R.O.No. 407/82. - Whereas in exercise of the powers conferred by 
clause (1) of Article .258 of the Constitution of India , the President has in 
Notification No. 2 /4 /63/Judl. II dated 31-5-1963 entrusted the Govern 
ment of Kerala , with their consent , the functions of the Central Govern 
ment under the Kerala Land Acquisition Act, 1961 (21 of 1962), in 
relation to the acquisition of lands for the purpose of the 

Union 

in the 
State of Kerala .. 

And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed are likely to be needed for a 
public purpose, to wit for the formation of Alleppey Bye - Pass Permanent 
link from Km : 408/725 to 409/400 in NH 47 . 

Now , therefore, notice to that effect is hereby given to all whom it 
may concern, in accordance with the provisions of subsection (1) ; of 
section 3 of the said Act, 

Under subsection (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case, the provisions of section 5 of 
the Act shall not apply to this case, 

33/ 948/ S 


2 


SCHEDULE 


District-- Alleppey . 
Taluk - Ambalapuzha . 

Village - Aryad South . 
( The extent given is approximate ) 

Description - Dry 
Sl. No. Sy. No. 

Extent in 

Hectare 
( 1 ) (2 ) 

( 3 ) 


1 
2 
3 


5 
6 
7 
8 
9 
10 
11 
12 
13 
14 
15 
16 
17 
18 
19 
20 
21 
22 
23 
24 
25 
26 . 
27 
28 
29 
30 
31 
32 
33. 
34 


310 / 20A 
310 /20B 
310/21 
310/22 
312 / 6A 
312/16B 
312/14 
312/15 
312/13 
3 ! 2/12 
312/10 
312/9 
3 : 2/8 
312/5 
312/4 
3 2/2 
3 2/1 
323 ! 1 
323,2 
325/3 
325/4 
326/12 
326/11 
326/10 
326/9 
326/9 
326/5 
32614 
326/1 
326/2 
337/10 
33719 
337/8 
33717 


0 3500 
0 0800 
0.1000 
0.0850 
0 2000 
0.1000 
0.4221 
0.1000 
0.3885 
0.2000 
0.1000 
0.5099 
0.2000 
0.1500 
0.1500 
0.0600 
0.2509 
0.3000 
0.5000 
0.5000 
0.3000 
0.1000 
0.1000 
0.1902 
0 1000 
0.2500 
0.2388 
0.2500 
0.4209 
0.2500 
0.2500 
0 2500 
0.1500 
0.1000 


. 


3 


(1 ) 


(2 ) 


(3 ) 


35 
36 
37 
38 
39 
40 
41 
42 
43 
44 
45 
46 
47 
48 
49 
50 
51 
52 
53 
54 


337 | 6 
337/4 
337/3 
337/2 
337 / L 
338/2 
338/1 
340/7 
340, 6 
342/1 
3422 
312/12 
366/1 
366/4 
366,5 
366/6 
366/9 
366 10 
367/1 
567/2 


0.1000. 
0.1000 
0.100ാ 
0 1000 
0.1000 
0.1500 
0. 1500 
0 2000 
0.2500 
0.200ാ 
0 .: 00 ) 
0.20 0 
0 3000 
0.150 
0.10 0 
0.2500 
0.2000 
0 2266 
0.200ാ 
0.2500 


Total 


11.2229 


എസ്. ആർ. ഒ , നമ്പർ 407 /82. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം അനു 
ച്ചേദം ( 1) ടാം ഖണ്ഡംമൂലം നല്കപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 
രാഷ്ടപതി " 31-5-1963 -ാം തീയതിയിലെ് 2/4 / 63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനപ്രകാരം കേരള സംസ്ഥാനത്ത് യൂണിയന്റെ ആവശ്യങ്ങൾക്കായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച 1961- ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ററ് (1962- ലെ 21 ) അനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ , കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളഭൂമി ഒരു പൊതു ആവശ്യത്തിനായി അതായത 
നാഷണൽ ഹൈവേ 47- ൽ 408/725 മുതൽ 409/209 വരെയുളള ഭാഗത്ത് ആലപ്പുഴ 

ബൈപ്പാസ് പെർമനൻറ് ലിങ്ക് നിർമ്മിക്കുന്നതിനു ആവശ്യമുണ്ടെന്നോ ആവശ്യ 
മുണ്ടാകാനിടയുണ്ടെന്നോ കേരള സർക്കാരിനു ബോദ്ധ്യം വന്നിരിക്കുന്നതി 
നാലും; 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്ററ് 3 -ാം വകുപ്പ് (I) -ാം ഉപവ 
കുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് ബന്ധപ്പെട്ട എല്ലാവർക്കും അതിനുളള 
നോട്ടീസ് ഇതിനാൽ നൽകുന്നു . 

(പസ്തുത ആക്ട്19 -ാം വകുപ്പ്( 4 ) -ാം ഉപവകുപ്പുിപകാരം ഈ സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് (പസ്തുത ആക്ട് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഈ സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്ന് കേരള സർക്കാർ 
നിർദ്ദേശിക്കുന്നു . 


പട്ടിക 

ഡിസ്ട്രിക്ററ° -ആലപ്പുഴ. 
താലൂക്ക " -അമ്പലപ്പുഴ, 

വില്ലേജ് - ആര്യാട് തെക്ക 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുളളത്) 

വിവരണം - പുരയിടം, 
( കമ സർവ്വ 

വിസ്തീർണ്ണം 
നമ്പർ നമ്പർ 

ഹെക്ടറിൽ 


(1 ) 


( 2 ) 


( 3) 


1 
2 
3 


5 
6 


8 
9 
10 
11 
12 
13 
14 
15 
16 
17 
18 
19 
20 
21 
22 
23 
24 
25 
"26 
27 
28 
29 
30 
31. 
32 
33 


310/20 എ 
310/20 ബി 
31021 
310 22 
312116 റ 
312/16 വി 
312/14 
312/15 
312/13, 
312/12 
312/10 
31219 
312/8 
312 : 5 
31214 
312/2 

312/1 . 
- 323 1 
323/2 
325 3 
3254 
326/12 
326/11 
326/10 
326/9 
326/6 
32615 
32614 
326/1 
326/2 
337 10 
337/9 
337/8 


0.3500 
0.0800 
0. 1000 
0.0850 
0.20ാം 
0.1000 
0.4221 
0 ,1000 
0 , 3885 
0.20ാം 
0.100ാ 
0.5099 
0.20ാം 
0.150ാ 
0.1500 
0. 1600 
| 0.2509 
0.3000 
0. 5000 
0 500 
0.3000 
0.1000 
0.1000 
0.192 
"0.1000 
0 2500 
0 2383 
0 2500 
0.4209 
0.2500 
0 2500 
0.2500 
0. 1500 


5 


(1 ) 


( 2 ) 


(3 ) 


31 
35 
36 
37 
38 
39 
കാ 
41 
42 
43 
44 
45 
46 
47 
48 
49 
50 
51 
52 
53 
54 


337/7 
337/6 
33114 
33723 
331/2 
331/1 
338/2 
333/1 
340/7 
3 + 0 , 6 
312/1 
312, 2 
312112 
366/1 
36 14 
3655 
366/6 
366/9 
366/10 
367/1 
367/2 


0 , 1000 
0 10ാ 
0.10 10 
0.1000 
0.1000 
0 10ാം 
0.1500 
0 : 1500 
0.2 100 
0.2500 
0. 200 
0.2000 
0.20 0 
0.3000 
0.1500 
0.1000 
0.25J 
0.2 100 
0.2210 
0.200ാ 
0. 2500 


ആകെ 


11.2229 


വിതം കരണക്കുറിപ്പ 


( ഇത് നോട്ടിഫിക്കേഷന്റെ ഒരു ഭാഗമല്ല . എന്നാൽ ഇത് പൊതു ഉദ്ദേശം 
വ്യക്തമാക്കാനാണ്".) 

മേൽപറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട ഭൂമി നാഷണൽ ഹൈവേ 47- ന്റെ 
ആലപ്പുഴ ബൈപാസ പർ ൻറ് ലി ക ഡ നിർമ്മാണത്തിനുവേണ്ടി 
പൊന്നുംവിലയ്ക്ക് എടുക്കുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു . അതിനായി 
ട്ടാണ് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തുന്നത്. 


By order of the Governor , 

T , SANKARAN, 
Joint Secretary 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1982 . 
33 /948/ S 


